GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


സ് 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


18th AUG, 20201 


COMMISSIONERATE OF LAND REVENUE 


5896 


Objection if any against the issuance of the legal 
heirship certificate to the above said persons should be 
filed in person before the Tahsildar, Mukundapuram within 
30 days from the date of publication of this notice in the 
Kerala Government Gazette. Objection sent by post or 
filed after the stipulated time will not be considered . 


അന്വേഷണം നടത്തിയതിൽ ടിയാൻ 14-12-2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


എം . എ . അനിൽകുമാർ 


മകൻ 


58 


Taluk Office, 
Mukundapuram .. 


( Sd . ) 
Tahsildar. 


2 


എം . എ . അജിത്കുമാർ 


51 


) 


3 


എം . എ . വിനോദ് 


48 


Kodungallur Taluk 


4 


എം . എ . ലേഖ 


മകൾ 


46 


പരസ്യം 


നമ്പർ എ4-4691 / 2020 . 


2020 ജൂലെ 9. 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തലപ്പിളളി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പ രി ഗ ണി 
ക്കുന്നതല്ല . 


കൊടു ങ്ങ ളൂർ താലൂക്കിൽ പെരി ഞ്ഞ നം വില്ലേ ജ് 
കാ ര യിൽ വാമ ദേ വൻ മകൻ രാമചന്ദൻ 19-8-2019 -ൽ 
മരണമ ട ഞ്ഞു . പരേ തന്റെ ഭാര്യ ബിന്ദു , റ്റി . ആർ . ഒരു 
അ ന ത രാ വ കാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി സമർപ്പിച്ച 
അപേ ക്ഷ യി യൽ അന്വഷണം നട ത്തി യ തിൽ താഴ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ എന്ന് 
കാണുന്നു . അപ്രകാരം അവകാശികളെ ചേർത്ത് സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ30 ദിവ സ ത്തി നകം രേഖാ മൂലം 

ആ ക്ഷേപം 
ബോധിപ്പിക്കേ ണ്ട താ ണ് . നി ശ്ചിത സമയംകഴിഞ്ഞും 
തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ബി7-4518 2020. 


2020 മേയ് 29 . 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


തല പ്പിളളി താലൂക്കിൽ ദേശമം ഗലം വില്ലേ ജിൽ 
പടിക്കലാതെ വീട്ടിൽ സത്യഭാമ എന്നവർ മരിച്ചുപോയെന്നും 
ടിയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 
പര തയുടെ 

മകൻ രാ ധാകൃ ഷ് ണൻ 

സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 2-3-2020 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്ന 4 ( നാല്) പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


1 


ബിന്ദു , റ്റി . ആർ . 


ഭാര്യ 


41 


2 


അഞ്ജലി, കെ . ആർ . 


മകൾ 


22 


3 


അർജിത്ത് കെ . ആർ . 


മകൻ 


21 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


നമ്പർ 


ബം 


1 


ശങ്കരനാരായണൻ 


മകൻ 


64 


താലൂക്കാഫീസ്, 
കൊടുങ്ങല്ലൂർ. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


2 


നാരായണി 


മകൾ 


58 


3 


രാധാകൃഷ്ണൻ 


മകൻ 


48 


4 


കാഞ്ചന 


മകൾ 


44 


Talappilly Taluk 


പരസ്യം 


( 1 ) 


മേൽപ്പറഞ്ഞവരാണ് പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം തലപ്പിളളി തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമായോ വ രു ന്ന ആക്ഷേപങ്ങൾ പരി ഗ ണി 
ക്കുന്നതല്ല . 


നമ്പർ ബി7-2827 2020. 


2020 മേയ് 29 , 


തലപ്പിള്ളി താലൂക്കിൽ കുമ ര നെല്ലൂർ വില്ലേജിൽ 
മുത്തങ്ങ പറമ്പിൽ വീട്ടിൽ അച്ചുതൻ, എം . വി . എന്നയാൾ 
മ രിച്ചു പോയെന്നും ടിയാന്റെ അ വ കാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ അനിൽകുമാർ , എം . എ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 


താലൂക്കാഫീസ്, 
തലപ്പിള്ളി. 


( ഒപ്പ് ) 
തഹശീൽദാർ, 


172 


